O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4052 


KERALA GAZETTE 


Part III 


Kollam District 


Kottarakkara Taluk 


NOTICE 


നമ്പർ : എ 4 -956 / 2021 


17-01-2022 


ബ 


കൊട്ടാരക്കര താലൂക്കിൽ പുത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുരേഷ് കുമാർ ജി പുത്തൂർ പി ഒ 
മാമൂട്ടിൽ പുതുമന വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിലുള്ള ആശ്രിതനിയമനത്തിനും സർവീസ് 
ആനുകൂല്യങ്ങൾക്കും മറ്റ് ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുത്തൂർ 
വില്ലേജിൽ പരേതൻറെ ഭാര്യ മിനി ബി കൊട്ടാരക്കര തഹശീൽദാർ മുൻപാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേഷണവും അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-01-2022 
-ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മിനി ബി 


ഭാര്യ 


48 


2 


സ്നേഹ എം എസ് 


മകൾ 


21 


3 


മേഘ എം എസ് 


| മകൾ 


18 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4053 


Revenue Department 


01th February 2022 


Kollam District 


Kottarakkara Taluk 


NOTICE 


നമ്പർ : എ 4 -21960 / 2021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ കുമ്മിൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സജീർ എ , വട്ടത്താമര പി ഒ സംബ്രമ 
ം സജീനാ മൻസിലിൽ 

എന്നയാളുടെ 

അവകാശികൾക്ക് പരേതൻറ പേരിലുള്ള വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുമ്മിൾ വില്ലേജിൽ പരേതൻറെ ഭാര്യ ടിയിൽ ജസീല , 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിൽ അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-06-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മൈനർമാർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി . 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജസീല 


ഭാര്യ 


36 


2 


അസ്ലം 


മകൻ 


15 


3 


| ആയിഷാ എസ് 


| മകൾ 


o 


4 


| അബ്ദുൾ സലാം 


| പിതാവ് 


68 


5 


സുലേഖ ബീവി 


മാതാവ് 


59 


നമ്പർ : എ 4 -282021 2021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വാസുപിള്ള കെ , 
പടിഞ്ഞാറ്റിൻകര മുറിയിൽ നീലേശ്വരം പി ഒ , കൊന്നവിള വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിലുള്ള 
പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റ് ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൊട്ടാരക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ ടിയിൽ രേണുകാദേവി എസ് , കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിൽ അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
08-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


രേണുകാദേവി എസ് 
രശി വി ആർ 


2 


മകൾ 


35 


3 


രമ്യ വി ആർ 


മകൾ 


34 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4054 


KERALA GAZETTE 


Part III 


നമ്പർ : എ 4 -221041 2021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ കുളക്കട വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഭാരതി കെ , പൂവറ്റൂർ വെസ്റ്റ് മാവടി പി ഒ 
പ്രതിഭാലയം വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾക്കും , മറ്റ് ഇതര 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളക്കട വില്ലേജിൽ പരേതയുടെ മകൻ പ്രദീപ് 
കുമാർ , പ്രജാഭവനം വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര തഹശീൽദാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് 
മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലളിതാഭായി 


മകൾ 


51 


2 


| പ്രദീപ് കുമാർ കെ 


മകൻ 


46 


3 


| ശ്യാംദീപ് കെ 


മകൻ 


40 


നമ്പർ : എ 4 -298 / 2022 


11-01-2022 


അവകാശ 


കൊട്ടാരക്കര താലൂക്കിൽ മേലില വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹംസത്ത് കെ , കുന്നിക്കോട് പി ഒ , 
മാക്കന്നൂർ , ദാറുൽഫന മേലതിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് 

പരേതൻറ പേരിൽ ട്രഷറിയിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മേലില 
വില്ലേജിൽ പരേതൻറെ ഭാര്യ ലൈലാബീവി , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര തഹശീൽദാർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-07-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ 
മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലൈലാബീവി 


ഭാര്യ 


69 


2 


അജാസ്ഖാൻ 


| മകൻ 


42 


3 


| അനീസാ ബീവി 


മകൾ 


40 


4 


| അയൂബ് ഖാൻ 


മകൻ 


35 


നമ്പർ : എ 4 -129 / 2022 


11-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ വാളകം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണകുമാർ എസ് , വയയ്ക്കൽ പി ഒ , 
മേൽകുളങ്ങര , സുരേന്ദ്ര നിവാസിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിലുള്ള ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാളകം വില്ലേജിൽ 

പരേതൻറെ ഭാര്യ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4055 


Revenue Department 


01th February 2022 


രഞ്ജിത എൻ എസ് , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര തഹശീൽദാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രഞ്ജിത എൻ എസ് 


ഭാര്യ 


42 


2 


രോഹിണി കെ കുമാർ 


മകൾ 


19 


3 


കാവേരി കെ കുമാർ 


| മകൾ 


18 


4 


ഓമന ബി 


മാതാവ് 


75 


നമ്പർ : എ 4 -291 / 2022 


11-01-2022 


63 


കൊട്ടാരക്കര താലൂക്കിൽ വെളിനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാബു എസ് , കരിങ്ങന്നൂർ പി 

അടയറ , ബിന്ദു വിലാസം വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിനല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ടിയിൽ ബിന്ദു 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ബിന്ദു 


ഭാര്യ 


49 


2 


| നീതു ബി 


മകൾ 


29 


3 


നിതിൻ ബി 


മകൻ 


27 


നമ്പർ : എ 4 -21453 / 2021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ കടയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് മുരുകൻ , തലച്ചിറ മുറിയിൽ 
ജയവിലാസം വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടയ്ക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ടിയിൽ ജയശ്രീ പി , കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിൽ അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 25-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ടിയാന് സന്താനങ്ങൾ ഇല്ലാത്തതാണ് . ടിയാന്റെ മാതാവ് 
മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും 

കാലാവധി ക ഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4056 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജയശ്രീ പി 


ഭാര്യ 


46 


നമ്പർ : എ 4 -21736 / 2021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ എഴുകോൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ പൊന്നമ്മ , എഴുകോൺ 
ജ്യോതി നിവാസിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിലുള്ള കോവിഡ് മരണാനന്തര ധനസഹായത്തിനും , 
പെൻഷൻ ആനുകൂല്യങ്ങൾക്കും , ബാങ്കിടപാടുകൾക്കും , മറ്റിതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി എഴുകോൺ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ടിയിൽ പി രവീന്ദ്രൻ , കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിൽ അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 08-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


77 


2 


| പി രവീന്ദ്രൻ 
| ജ്യോതി ആർ 
നിശാന്ത് ആർ 


മകൾ 


46 


3 


| മകൻ 


43 


4 


| ബോബിഷ് ആർ 


മകൻ 


38 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4057 


Revenue Department 


01th February 2022 


Kollam District 


Kottarakkara Taluk 


NOTICE 


നമ്പർ : എ4-852022 


11-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ മേലില വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയകുമാരി സി മേലില പി ഒ ഇലവുംകുഴ 
ി വീട് എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിലുള്ള ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മേലില വില്ലേജിൽ 

പരേതയുടെ ഭർത്താവ് ഇ കെ 
സോമരാജൻ , മേലില പി ഒ ഇലവുംകുഴി വീട് , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര തഹസിൽദാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഇ കെ സോമരാജൻ 


| ഭർത്താവ് 


71 


2 


ജെ എസ് കവിത 


മകൾ 


37 


3 


ശ്യാം എസ് 


മകൻ 


34 


നമ്പർ : എ4-361 / 2022 


11-01-2022 


പി 


കൊട്ടാരക്കര താലൂക്കിൽ നെടുവത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശാങ്കൻപിള്ള വെണ്ടാർ 
ഒ മനക്കരക്കാവ് പുഷ്പവിലാസം വീട് എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിലുള്ള ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് 
ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുവത്തൂർ വില്ലേജിൽ പരേതൻറെ 
ഭാര്യ മിനികുമാരി വി , വെണ്ടാർ പി ഒ മനക്കരക്കാവ് പുഷ്പവിലാസം വീട് , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര തഹസിൽദാർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-07-2021 - 
ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മിനികുമാരി വി 


ഭാര്യ 


45 


2 


മകൾ 


25 


| ദേവിക എസ് പിള്ള 
| ഗോപിക എസ് എം 


3 


മകൾ 


22 


4 


സരസ്വതിയമ്മ 


മാതാവ് 


75 


നമ്പർ : എ4-22241 / 2021 


07-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4058 


KERALA GAZETTE 


Part III 


കൊട്ടാരക്കര താലൂക്കിൽ വെട്ടികവല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബിജു സദാനന്ദപുരം പി ഒ പ്ലാവി 
ള വീട് എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിലുള്ള വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെട്ടികവല വില്ലേജിൽ പരേതൻറെ ഭാര്യ ബിൻസി ബിജു , സദാനന്ദപുരം പി ഒ 
പ്ലാവിള വീട് , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര തഹസിൽദാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ബിൻസി ബിജു 


ഭാര്യ 


43 


2 


അന്ന പി ബിജ 


| മകൾ 


22 


3 


അമല പി ബിജു 


മകൾ 


20 


നമ്പർ : എ4-15180 / 2021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ വെളിയം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രത്നവല്ലി ഓടനാവട്ടം പി ഒ പാറവിള 
വീട് 

എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയം വില്ലേജിൽ പരേതയുടെ മകൾ രേവതി ആർ , ഓടനാവട്ടം വില്ലേജിൽ 
വസന്തമന്ദിരം , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര തഹസിൽദാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-06-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസര 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് മുരുകൻ 25 വർഷം 
മുമ്പ് കുടുംബം ഉപേക്ഷിച്ചു പോയിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 

워 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രേവതി ആർ 


മകൾ 


32 


2 


ചന്തു ആർ 


| മകൻ 


26 


നമ്പർ : എ4-22201 2021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ നെടുവത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുധാദേവി ബി നീലേശ്വരം പി 
ഒ ഹരിത എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിലുള്ള ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുവത്തൂർ വില്ലേജിൽ പരേതയുടെ മകൾ അൾട്ടിമാ 
സഹദേവൻ , നീലേശ്വരം പി ഒ ഹരിത , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര തഹസിൽദാർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-12-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4059 


Revenue Department 


01th February 2022 


രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അൾട്ടിമാ സഹദേവൻ 


മകൾ 


28 


നമ്പർ : എ4-388 { 2021 


10-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ നെടുവത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സതീശൻ കെ വല്ലം മുറിയി 
ൽ അഞ്ജലി ഭവനം വീട് എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റ് ഇതര 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുവത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ 
ഗീത , വല്ലം മുറിയിൽ അഞ്ജലി ഭവനം വീട് , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര തഹസിൽദാർ ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീത 


ഭാര്യ 


57 


2 


അഞ്ജലി ജി എസ് 


മകൾ 


29 


3 


അനുപമ സതീശൻ 


| മകൾ 


20 


നമ്പർ : എ4-216712021 


31-12-2021 


കൊട്ടാരക്കര താലൂക്കിൽ മൈലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി പൊടിയമ്മ മൈലം പി ഒ ഷീജാ 
നിവാസ് എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിലുള്ള കെ എസ് ആർ ടി സി സഹകരണ സംഘത്തിലുളള 
ഷെയർ പിൻവലിക്കുന്നതിനും മറ്റ് ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
മൈലം വില്ലേജിൽ പരേതയുടെ മകൻ ഷിജു ജോൺ , മൈലം പി ഒ ഷീജാ നിവാസ് , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര 
തഹസിൽദാർ മുഖാന്തിരം 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
21-02-2015 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീജാ ജോൺ 


മകൾ 


48 


2 


ഷിജു ജോൺ 


മകൻ 


46 


3 


ഷീൻ ജോൺ 


| മകൻ 


37 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4060 


KERALA GAZETTE 


Part III 


നമ്പർ : എ4-217812021 


31-12-2021 


കൊട്ടാരക്കര താലൂക്കിൽ മൈലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ഒ ജോൺ മൈലം ഷീജാ 
നിവാസ് എന്നയാളുടെ 

അവകാശികൾക്ക് പരേതൻറ പേരിലുള്ള കെ എസ് ആർ ടി സി സഹകരണ സംഘത്തിലെ 
ഷെയർ പിൻവലിക്കുന്നതിനും മറ്റ് ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
മൈലം വില്ലേജിൽ പരേതൻറെ മകൻ ഷിജു ജോൺ , മൈലം ഷീജാ നിവാസ് , ബോധിപ്പിച്ച അപേക്ഷ കൊട്ടാരക്കര 
തഹസിൽദാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
22-10-2012 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറെ ഭാര്യ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീജാ ജോൺ 


മകൾ 


48 


2 


ഷിജു ജോൺ 


മകൻ 


46 


3 


ഷീൻ ജോൺ 


മകൻ 


37 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4061 


Revenue Department 


01th February 2022 


Kollam District 


Kottarakkara Taluk 


NOTICE 


നമ്പർ : എ4-217792021 


05-01-2022 


അനന്തരാവകാശ 


കൊട്ടാരക്കര താലൂക്കിൽ എഴുകോൺ വില്ലേജിൽ എഴുകോൺ മുറിയിൽ എഴുകോൺ പി ഒ മോഹനവിലാസം വീട്ടിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ഗോപാലൻ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറ പേരിലുള്ള പെൻഷൻ 
ആനൂകൂല്യങ്ങൾക്ക് കെ എസ് ഇ ബി യിൽ ഹാജരാക്കുന്നതിനും മറ്റിതര ആവശ്യങ്ങൾക്കും വേണ്ടി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ ടി വില്ലേജിൽ കൊച്ചാഞ്ഞിലിമൂട് ശ്രീരാഗം വീട്ടിൽ സുദർശനൻ ജി കൊട്ടാരക്കര 
തഹശീൽദാർ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 12-06-2021 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻ മാതാപിതാക്കളും ഭാര്യയും മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വേണുമോഹൻ 


മകൻ 


62 


2 


സുദർശനൻ ജി 


മകൻ 


60 


3 


അംബിക ജി 


| മകൾ 


58 


4 


രേണുക ജി 


മകൾ 


48 


നമ്പർ : എ4-218822021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ വെട്ടിക്കവല വില്ലേജിൽ വെട്ടിക്കവല പി ഒ പ്രശാന്തം വീട്ടിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 
എൻ പരമേശ്വരൻ പിള്ള 

എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ടിയിൽ ശാന്തമ്മ കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-12-2007 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസ 

സരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തമ്മ 


ഭാര്യ 


75 


2 


ആശാറാണി പി എസ് 


മകൾ 


55 


3 


| മിനി പി എസ് 


മകൾ 


51 


4 


മനോജ് കുമാർ പി 


| മകൻ 


47 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4062 


KERALA GAZETTE 


Part III 


നമ്പർ : എ4-21955 / 2021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ ഓടനാവട്ടം വില്ലേജിൽ ചെപ്ര പി ഒ പ്ലാവിള വീട്ടിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ 
മോഹനചന്ദ്രൻ പിള്ള എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ ടിയിൽ രാജേഷ് കുമാർ എം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 26-09-2019 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ ഭാര്യയും മാതാവും മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാജേഷ് കുമാർ എം 


മകൻ 


37 


2 


രതീഷ് കുമാർ എം 


മകൻ 


34 


നമ്പർ : എ4-2195412021 


07-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ ഓടനാവട്ടം വില്ലേജിൽ ഓടനാവട്ടം ചെപ്ര പി ഒ പ്ലാവിള വീട്ടിൽ താമസിച്ചുവരവെ 
അന്തരിച്ചുപോയ ശശികല റ്റി എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ ടിയിൽ രാജേഷ് കുമാർ എം കൊട്ടാരക്കര 
തഹസിൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-11-2021 - ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാജേഷ് കുമാർ എം 


മകൻ 


37 


2 


രതീഷ് കുമാർ എം 


മകൻ 


34 


നമ്പർ : എ4-22242 / 2021 


07-01-2022 


ക 


കൊട്ടാരക്കര താലൂക്കിൽ വാളകം വില്ലേജിൽ വാളകം പി ഒ ബെറിൻ ഭവനിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാബു 
എന്നയാളുടെ 

അവകാശികൾക്ക് പരേതൻറ പേരിലുള്ള ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യത്തിന് 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ടിയിൽ റോസമ്മ ബാബു കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-12-2020 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4063 


Revenue Department 


01th February 2022 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റോസമ്മ ബാബു 


ഭാര്യ 


55 


2 


ബെറിൻ കെ ബാബു 


മകൻ 


30 


നമ്പർ : എ4-22147 / 2021 


11-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ നിലമേൽ വില്ലേജിൽ നിലമേൽ പി ഒ കരുന്തലക്കോട് ചരുവിള പുത്തൻ വീട്ടിൽ താമസിച്ചുവരവ 
അന്തരിച്ചുപോയ കമലമ്മ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിൽ ഉള്ള ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര 
ആവശ്യത്തിനുവേണ്ടി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വില്ലേജിൽ പരേതയുടെ മകൾ ടി വില്ലേജിൽ ലിജിൻ ഭവനിൽ 
ലിസാ കുമാരി എൻ കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-08-2021 - ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുശീല കെ 


മകൾ 


58 


2 


ഇന്ദിര കെ 


മകൾ 


56 


3 


രമ ക 


| മകൾ 


54 


4 


ലിസാകുമാരി എൻ 


മകൾ 


50 


നമ്പർ : എ4-22312 / 2021 


05-01-2022 


കൊട്ടാരക്കര താലൂക്കിൽ കടയ്ക്കൽ വില്ലേജിൽ ആനപ്പാറ എസ് പി ഭവനിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി 
സത്യവാൻ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ഉള്ള ബാങ്കിടപാടുകൾക്കും മറ്റിതര ആവശ്യത്തിനുവേണ്ടി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ടിയിൽ കെ പ്രഭാവതി കൊട്ടാരക്കര തഹസിൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 25-10-2021 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രഭാവതി കെ 


ഭാര്യ 


60 


2 


| പ്രഭല്പഘോഷ് എസ് പി 


മകൻ 


43 


3 


| സതീഷ് എസ് പി 


മകൻ 


39 


നമ്പർ : എ4-105,2022 


11-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4064 


KERALA GAZETTE 


Part III 


കൊട്ടാരക്കര താലൂക്കിൽ നെടുവത്തൂർ വില്ലേജിൽ നീലേശ്വരം പി ഒ കൊച്ചുവിള വീട്ടിൽ താമസിച്ചുവരവെ 
അന്തരിച്ചുപോയ നാരായണൻ ആചാരി , പൊന്നമ്മാൾ എന്നിവരുടെ അവകാശികൾക്ക് പരേതരുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്കുംവേണ്ടി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതരുടെ മകൾ ടി വില്ലേജിൽ മനോജ് ഭവനം വീട്ടിൽ 
ശാന്തകുമാരി പി കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ 24-01-2014 , 6-2-2020 എന്നീ തീയതികളിൽ 
മരണപ്പെട്ടതായും നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


65 


2 


മകൾ 


| | 


62 


ലക്ഷ്മിക്കുട്ടി 
ശാന്തകുമാരി 
| എൻ രാധാകൃഷ്ണൻ 
ശ്രീദേവി പി 


3 


മകൻ 


61 


4 . 


മകൾ 


58 


5 


| തുളസീധരൻ എൻ 


മകൻ 


56 


6 


ജലജ പി 


മകൾ 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4065 


Revenue Department 


01th February 2022 


തിരുത്തൽ പരസ്യം 


നമ്പർ എ4-13933 / 2021 . 


2021 ഡിസംബർ 28 . 


16-11-2021-00 


45-00 


തീയ തി യില 

നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം X , പാർട്ട് III ) 
ക മ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 12047 -ാം നമ്പർ പേജിൽ പ്രസിദ്ധീകരിച്ച 
മേൽനമ്പർ പരസ്യത്തിൽ " 6-7-2021 - ൽ മരണപ്പെട്ടു ” എന്നുള്ളത് " " 26-7-2021 - ൽ മരണപ്പെട്ടു ” എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


: 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


കൊട്ടാരക്കര . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4066 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


- 


നമ്പർ എ4-180682021 . 

2022 ജനുവരി 22 . 
7-12-2021 -ാം തീയതിയിലെ 48 -ാം നമ്പർ കേരള ഗസറ്റിന്റെ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാ ഗത്തിൽ 15406 -ാം നമ്പർ പേജിൽ മേൽ നമ്പർ ഫയൽ ഉപകാരം 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള പരസ്യത്തിൽ അവകാശികളിൽ ക്രമനമ്പർ 3 ' രാഹുൽ രാജഗോപാലൻ ” എന്നത് 
' രാഹുൽ രാജഗോപാൽ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
കൊട്ടാരക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:04:23 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


